Government of Kerala 
കേരള സർക്കാർ 

| 2010 


Reg . No. രജി. നമ്പർ 
KL/ TV ( N )/12 /2009- 2011 


വർ 


- 


" സാ 


KEDAL 


MENT OF 


- 


V 
GOVERNA 


त्या अवत 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. IV 


| 


THIRUVANANTHAPURAM , TUESDAY 


No . 


7th September 2010 
2010 സെപ്റ്റംബർ 7 
16th Bhadra 1932 
| 1932 ഭാദം 16 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


ദർ ഘാസ് സ്വീ ക രിക്കുന്ന അവസാന തീയതിയും 
സമയവും - 13 - 9 - 2010 , 3 മണി വരെ. 

- ദർഘാസ് തുറ ന്ന് പരിശോധിക്കുന്ന തീയതിയും 
സമയവും 13 - 9-2010, 4 മണി. 
- ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി- 30 ദിവസം. 


മറ്റുവ്യവസ്ഥകൾ 


നമ്പർ ജി .ഡബ്ലിയു . ഡി. ഐ ./ 447 /2009. 2010 ആഗസ്റ്റ് 12. 

- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, 
ഭൂജല വകുപ്പ്, തൊടു പു ഴ , ഇടുക്കി താഴെ പറയുന്ന 
പ്രവൃത്തിക്ക് പരിചയ സമ്പന്നരായ കരാറുകാരിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും ജോലിയുടെ വിവ ര ങ്ങളും 
ജി . ഡബ്ലിയു . ഡി . ഐ . - 2/ 2010 - 2011 - ഇടുക്കി ജില്ലയിലെ 
രാജകുമാരി പഞ്ചായത്തിൽ 2 -ാം വാർഡ് കുംഭപ്പാറ യിൽ 
രാജീവ്ഗാന്ധി കുടിവെള്ള പദ്ധതി 2010 - 11 പ്രകാരം 
നിലവിലുള്ള കുഴൽ കിണറിൽ മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിച്ച് 
ജലവിതരണ പദ്ധതി നടപ്പാക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - രൂപ 2, 20, 000 . 
നിരതദ്രവ്യം രൂപ 5,500. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 500 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും -6 - 9- 2010 , 10 മണി മുതൽ. 
-- ദർഘാസ് വിൽക്കുന്ന അ വ സാന തീയ തിയും 
സമയവും - 13 - 9 - 2010, 1 മണി വരെ. 


- 1. പൂരിപ്പിച്ച ദർഘാസു കൾ ജില്ലാ ഓഫീസർ, ഭൂ ജ ല 
- വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ 

മുകളിൽ സൂചിപ്പിച്ച സമയത്തിനു മുമ്പ് ലഭിക്കേണ്ടതാണ്. 
- 2, പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
- സമയങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽനിന്നും 

അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കു ന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
4. ടെണ്ട ർ റദ്ദാ ക്കു ന്ന തുൾ പ്പെ ടെ യു ളള തീരു മാ ന 
ങ്ങളെടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
- 5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുകയാ 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


7th SEPT. 2010 ] 


GROUND WATER DEPARTMENT 


ദർ ഘാസ് നമ്പരും ജോലിയുടെ വിവ ര ങ്ങളും 
ജി . ഡബ്ലിയു . ഡി. ഐ . - 4/ 2010 - 201 - ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ 
പഞ്ചായത്തിൽ വളകോട് ഗവ: ട്രൈബൽ ഹൈസ്കൂളിൽ 
എം . എൽ. എ . - എ സ് . ഡി .എഫ്. പദ്ധതി 2010 - 11 പ്രകാരം 
നിലവിലുള്ള കുഴൽ കിണറിൽ മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിച്ച് 
ജലവിതരണ പദ്ധതി നടപ്പാക്കുന്ന പ്രവൃത്തി. 


നമ്പർ ജി . ഡബ്ലിയു . ഡി. ഐ ./ 447 / 2009. 2010 ആഗസ്റ്റ് 13 . 

- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, 
ഭൂജല വകുപ്പ്, തൊടു പു ഴ , ഇടുക്കി താഴെ പറയുന്ന 
പ്രവൃത്തിക്ക് പരിചയ സമ്പന്നരായ കരാറുകാരിൽനിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പരും ജോലിയുടെ വിവ ര ങ്ങളും 
ജി . ഡബ്ലിയു . ഡി . ഐ . - 3 / 2010 - 2011 - ഇടുക്കി ജില്ലയിലെ 
രാജകുമാരി പഞ്ചായത്തിൽ 6 -ാം വാർഡ് കുരുവിള സിറ്റിയിൽ 
രാജീവ്ഗാന്ധി കുടിവെള്ള പദ്ധതി 2010 - 11 പ്രകാരം 
നിലവിലുള്ള കുഴൽ കിണറിൽ മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിച്ച് 
ജലവിതരണ പദ്ധതി നടപ്പാക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - രൂപ 2,00,000. 
നിരതദ്രവ്യം രൂപ 5,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 
- ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും - 7 -9 - 2010, 10 മണി മുതൽ. 

ദർ ഘാസ് വിൽക്കുന്ന അ വ സാന തീയതിയും 
സമയവും 14 - 9 -2010, 1 മണി വരെ. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 14 - 9 - 2010 , 3 മണി വരെ. 

- ദർഘാസ് തുറന്ന് പരിശോധിക്കുന്ന തീയതിയും 
സമയവും - 14 - 9 - 2010 , 4 മണി. 


അടങ്കൽ തുക - രൂപ 86,500. 
നിരതദ്രവ്യം- - രൂപ് 2 ,200 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും 9 -9- 2010, 10 മണി മുതൽ. 

- ദർ ഘാസ് വിൽക്കുന്ന അ വ സാന തീയ തിയും 
സമയവും 16 - 9 - 2010 , 1 മണി വരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 16- 9 - 2010 , 3 മണി വരെ. 

- ദർഘാസ് തുറന്ന് പരിശോധിക്കുന്ന തീയതിയും 
സമയവും 16 - 9 - 2010, 4 മണി. 

ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി 30 ദിവസം. 


- മറ്റു വ്യവസ്ഥകൾ 


- ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി 30 ദിവസം. 


മറ്റു വ്യവസ്ഥകൾ 


1. പൂരിപ്പിച്ച ദർഘാസു കൾ ജില്ലാ ഓഫീസർ, ഭൂ ജ ല 
- വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ 

മുകളിൽ സൂചിപ്പിച്ച സമയത്തിനു മുമ്പ് ലഭിക്കേണ്ടതാണ്. 
2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമയങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽനിന്നും 
അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
4. ടെണ്ട ർ റദ്ദാ ക്കു ന്ന തുൾ പ്പെ ടെ യു ളള തീരു മാ ന 
ങ്ങളെടുക്കുന്നതിനുളള അധികാരം ജില്ലാ ഓഫീസറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
- 5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുകയാ 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


1. പൂരിപ്പിച്ച ദർഘാസു കൾ ജില്ലാ ഓഫീസർ, ഭൂ ജ ല 
വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ 
മുകളിൽ സൂചിപ്പിച്ച സമയത്തിനു മുമ്പ് ലഭിക്കേണ്ടതാണ്. 
2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമയങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽനിന്നും 
അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധിക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
4. ടെണ്ടർ റദ്ദാ ക്കു ന്ന തുൾപ്പെ ടെ യു ളള തീരു മാ ന 
ങ്ങളെടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 
ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുകയാ 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


ജില്ലാ ആഫീസ്, 
ഭൂജല വകുപ്പ്, തൊടുപുഴ, 
ഇടുക്കി. 


ജില്ലാ ഓഫീസർ. 


. 


- (3 ) 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. ഡബ്ലിയു . ഡി . ഐ ./100/ 2010. 2010 ആഗസ്റ്റ് 16 . 

കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, 
ഭൂജല വകുപ്പ്, തൊടു പു ഴ , ഇടുക്കി താഴെ പറയുന്ന 
പ്രവൃത്തിക്ക് പരിചയ സമ്പന്നരായ കരാറുകാരിൽനിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


നമ്പർ ജി. ഡബ്ലിയു . പി. കെ ./765/ 2009. 2010 ആഗസ്റ്റ് 12 . 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, പാലക്കാട് 
- ജില്ലാ ഓഫീസർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പരിചയ 

സമ്പന്നരായ കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച കവറുകളിൽ മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


7th SEPT. 2010 ] 


GROUND WATER DEPARTMENT 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും -8 /2010- 2011 
മലമ്പുഴ ആർ. എ . റ്റി . റ്റി . സി .- യിൽ നിർമ്മിച്ച കുഴൽ കിണർ 
ഉപയോഗിച്ച് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - രൂപ 1,60, 150. 
നിരതദ്രവ്യം - രൂപ 2,550 . 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ദർഘാസ് വിൽക്കുന്ന അ വ സാന തീയതിയും 
സമയവും 15 - 9 - 2010 , 1 മണി വരെ. 

ദർഘാസ് സ്വീ ക രി ക്കുന്ന അവസാന തീയതിയും 
സമയവും 15 - 9 - 2010 , 3 മണി വരെ. 


-- 2. പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം കേരള സർക്കാരിന്റെ 
- 100 രൂപയുടെമുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി 

വയ്ക്കേണ്ടതാണ്. 
3. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
- സമ യ ങ്ങ ളിൽ പാലക്കാടുള്ള ഓഫീസിൽ നിന്നും 

അറിയാവുന്നതാണ്. 
4. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
5. ടെണ്ടർ റദ്ദാ ക്കു ന്ന തുൾ പ്പെ ടെ യു ളള തീരു മാ ന 
ങ്ങളെടുക്കുന്നതിനുളള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 
ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുകയാ 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 15 -9 - 2010, 
4 മണി. 


ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി 6 മാസം. 


മറ്റുവ്യവസ്ഥകൾ 


1. പൂരിപ്പിച്ച ദർഘാസു കൾ ജില്ലാ ഓഫീസർ, ഭൂ ജ ല 

വകുപ്പ്, മുനിസിപ്പൽ ടി . ബി. കോംപ്ലക്സ്, പാലക്കാട് 
എന്ന വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച സമയത്തിനു 
മുമ്പ് ലഭിക്കേണ്ടതാണ്. 


ജില്ലാ ആഫീസ്, 
മുനിസിപ്പൽ ടി. ബി. കോംപ്ലക്സ്, 
പാലക്കാട്- 14. 


- (ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


